20 


( 3 ) 


( 5 ) 


നമ്പർ സി6-4550 / 2021 . 


2021 ഏപ്രിൽ 7 . 


No. C24967 / 2021 . 


17th April 2021 . 


ക രു നാ ഗ പ്പള്ളി താ ലൂ ക്കിൽ ഓച്ചിറ വില്ലേ ജിൽ 
വലിയകുളങ്ങര മുറിയിൽ ഗുരുതീർത്ഥം വീട്ടിൽ സുജ , എസ് . 
29-1-2021 - ൽ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . പരേതയുടെ 
പേരിലുള്ള അവകാശ സർട്ടിഫിക്കറ്റിനായി ടി വീട്ടിൽ രമണൻ 
സമർപ്പിച്ചിരുന്ന അപേക്ഷയിന്മേൽ ഓച്ചിറ , പല്ലാരിമംഗലം 
വില്ലേജാഫീസർമാർ അന്വേഷണം നടത്തിയതിലും അവകാശ 
വിചാരണ നടത്തിയതിലും മരണ സർട്ടിഫിക്കറ്റ് പ്രകാരവും 
സുജ , എസ് . 29-1-2021 - ൽ മരണമടഞ്ഞുവെന്നും പരേതയുടെ 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു . 


Notice is hereby issued to whom all it may concern 
that Sheebamol , Paradise ( Shaji Bhavanam ) , Puliyoor , 
Vanchi Vadakku , Thazhava P. O. , Pin - 690 523 , Thodiyoor 
Village , Karunagappally Taluk , Kollam District in Kerala 
State has filed an application in this office for the grant 
of a legal heirship certificate in respect of the legal heirs 
of her deceased husband Preman who died on 2-3-2021 . 
Enquiry conducted through the Village Officer , Thodiyoor 
revealed that Preman died on 2-3-2021 and the persons 
mentioned in the schedule below are the legal heirs of 
the deceased . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


SCHEDULE 


1 


രമണൻ 


ഭർത്താവ് 


58 


2 


26 


SI . 
No. 


Name of the 

legal heirs 
Sheebamol 


Relationship with Age 

the deceased 


3 


22 


1 


Wife 


40 


2 


Alvin Prem 


Son 


13 


3 


Abiya Prem 


Daughter 


8 


അരേഷ്മ 

മകൾ 
അശ്വിൻ , ആർ . എസ് . 

മകൻ 
( പരേതയുടെ മാതാവ് മരണപ്പെട്ടിട്ടുള്ളതും പിതാവ് 

ജീവിച്ചിരിപ്പുള്ളതുമാണ് . 
പരേ തയുടെ നിയ മാ നു സൃത അവ കാ ശിക ൾ മേൽ 
വിവരിച്ചവർ മാത്രമാണെന്ന് കാണിച്ച് ഒരവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള സർക്കാർ ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 
ദിവ സ ത്തി ന് കം ഈ ആഫീ സിൽ നേരിട്ട് ഹാജ രായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


Father of the deceased is not alive . Sl . Nos . 2 , 3 are 
minors and they are under the guardianship of 
Sl . No. 1. Objection if any against the issuance of the 
legal heirship certificate in the name of the above person 
should be filed in person before the undersigned within 
30 days from the date of publication of this notice in the 
Kerala Government Gazette . Belated applications and those 
sent by post will not be considered . 


( 4 ) 


നമ്പർ സി6-4576 / 2021 ( 2 ) . 


2021 ഏപ്രിൽ 7 . 


Taluk Office , 
Karunagappally . 


( Sd . ) 
Tahsildar . 


Kottarakkara Taluk 


കരു നാ ഗ പ്പള്ളി താലൂക്കിൽ ആല പ്പാട് വില്ലേ ജിൽ 
ചെറി യ ഴീ ക്ക ൽ മുറി യിൽ കുന്നിൽ വീട്ടിൽ സുമതി 
24-9-2019 - ൽ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . പരേതയുടെ 
പേരിലുള്ള അവകാശ സർട്ടിഫിക്കറ്റിനായി ടി വീട്ടിൽ 
രമ ണ ൻ സമർപ്പിച്ചിരുന്ന അപേ ക്ഷ യി മേൽ ആല പ്പാട് , 
അയണിവേലിക്കുളങ്ങര വില്ലേജാഫീസർമാർ അന്വേഷണം 
നട ത്തി യ തിലും അവ കാശ വിചാരണ നട ത്തിയ തിലും 
മരണ സർട്ടിഫിക്കറ്റ് പ്രകാരവും സുമതി 24-9-2019 - ൽ മരണ 
മട ഞഞ്ഞു വെന്നും പരേ തയുടെ അ വ കാ ശികളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


പരസ്യം 


( 1 ) 


നമ്പർ എ4-7543 / 2021 . 


2021 ഏപ്രിൽ 20 . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


രമ 


മകൾ 


53 


കൊട്ടാ ര ത ര താ ലൂ ക്കിൽ 

പുത്തൂർ വില്ലേ ജിൽ 
തെക്കുംപുറം മുറിയിൽ പുത്തൻവീട്ടിൽ സെൽവിൻ ജേക്കബ് 
13-12-2020 - ൽ മരണപ്പെട്ടുപോയി . പരേതന്റെ പേരിലുള്ള 
വിവിധ ആവശ്യങ്ങൾക്കുവേണ്ടി ഒരവകാശ സർട്ടിഫിക്കറ്റ് 
ആ വ ശ്യ പ്പെട്ടു കൊണ്ട് പര തന്റെ 

മകൾ ടിയിൽ 
റോണി സെൽവിൻ കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ 
ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതിൽ പരേതന്റെ അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നറിയുന്നു . 


2 


രമണൻ 


മകൻ 


50 


3 


ഗീത 


മകൾ 


48 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


ബന്ധം 


( പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . 

പരേതയുടെ നിയ മാ നു സത അവകാ ശിക ൾ മേൽ 
വിവരിച്ചവർ മാത്രമാണെന്ന് കാണിച്ച് ഒരവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള സർക്കാർ ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 
ദി വ സ ത്തി നകം ഈ ആ ഫീ സിൽ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


1 


അനു സെൽവിൻ 


ഭാര്യ 


49 


2 


റോണി സെൽവിൻ 


മകൾ 


21 


3 


റ്റോണി സെൽവിൻ 


മകൻ 


27 


234 


21 


കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


പരേ തന്റെ നിയമാനുസൃത അവകാശികൾ മുകളിൽ 
രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് ഒരവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ 
പ്രസി ദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവ സ ത്തി നകം 
കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 4 ) 


നമ്പർ എ4-13502 / 2020 . 


2021 ഏപ്രിൽ 20 . 


( 2 ) 


നമ്പർ എ4-7687 / 2021 . 


2021 ഏപ്രിൽ 20 . 


കൊട്ടാ ര ത ര താ ലൂ ക്കിൽ ഇട്ടിവ് വില്ലേ ജിൽ 
തുടയന്നൂർ പി . ഒ . , പ്രകാശ് ഭവനിൽ ജയപ്രകാശ് 30-7-2018 - ൽ 
മ ര ണ പ്പെട്ടു പോയി . പര തന്റെ പേരിലുള്ള വിവിധ 
ആവശ്യങ്ങൾക്കുവേണ്ടി ഒരവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേതന്റെ സഹോദരൻ ടി വില്ലേജിൽ വിഷ്ണ 
ഭവ നിൽ രാമ ചന്ദ്രൻ പിള്ള കൊട്ടാ ര ത ര തഹശീൽദാർ 
മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ അന്വേഷണവും 
വി ചാ ര ണയും 

നട ത്തി യ തിൽ പരേ തന്റെ 
അവകാശിയായി താഴെ പറയുന്നയാൾ മാത്രമാണുള്ളതെന്ന് 
അറിയുന്നു . 


അ വ ക  ാ ശ 


കൊട്ടാ ര ത ര താ ലൂ ക്കിൽ ഉമ്മ ന്നൂർ വില്ലേ ജിൽ 
വിലങ്ങറ , പ്ലാപ്പള്ളി പി . ഒ . , ചന്ദസദനത്തിൽ എൻ . ചെല്ലമ്മ 
6-7-1991 - ൽ മരണപ്പെട്ടുപോയി . പരേതയുടെ പേരിലുള്ള വിവിധ 
ആവശ്യങ്ങൾക്കുവേണ്ടി ഒരവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേതയുടെ മകൻ ടിയിൽ വി . കെ . രാമചന്ദപിള്ള 
കൊട്ടാ ര ത ര ത ഹ ശീൽ ദാർ 

മു മ്പാകെ ബോധിപ്പിച്ച 
അപേക്ഷയിൻമേൽ അന്വേഷണവും അവകാശ വിചാരണയും 
നട ത്തി യ തിൽ പര തയുടെ അ വ കാ ശി യാ യി 
പറയുന്നയാൾ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


പേര് 


വയസ് 


പരേതനുമായുള്ള 

ബന്ധം 


58 


താഴ 


പേര് 


വയസ് 


പരേതയുമായുള്ള 

ബന്ധം 


മുക ളിൽ 


ഒ ര വ കാ ശ 


വി . കെ . രാമചന്ദ്രൻപിള്ള 


മകൻ 


രാമചന്ദ്രൻപിള്ള 

സഹോദരൻ 
പരേതന്റെ ഭാര്യ പുനർവിവാഹം ചെയ്തിട്ടുള്ളതും ടിയാന് 
സന്താനങ്ങൾ ഇല്ലാത്തതുമാണ് . ടിയാന്റെ മാതാപിതാക്കൾ 
മര ണ പ്പെട്ടിട്ടു ള്ള താ ണ് . പരേ തന്റെ നിയ മാ നു സത 
അ വ കാ ശി 

രേഖ പ്പെ ടു ത്തി യിട്ടുള്ള യാൾ 
മാത മാ ഞെണന്ന് കാണിച്ച് 

സർട്ടി ഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധം 
ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം കൊട്ടാരക്കര 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം 
സമർപ്പിക്കേണ്ട താണ് . കാലാവധി കഴിഞ്ഞും തപാലിലും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


62 


പരേതയുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടുള്ളതാണ് . പരേതയുടെ 
നിയമാനുസൃത അവകാശി മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളയാൾ 
മാത മാ ണെ ന്ന് കാണിച്ച് ഒ ര വ കാ ശ സർട്ടി ഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധം 
ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം കൊട്ടാരക്കര 
തഹ ശീൽദാർ മു മ്പാകെ നേരിട്ട് ഹാജരായി രേഖകൾ 
സഹിതം സമർപ്പിക്കേണ്ട താ ണ് . കാ ലാ വധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 5 ) 


നമ്പർ എ4-7595 / 2021 . 


2021 ഏപ്രിൽ 20 . 


( 3 ) 


നമ്പർ എ4-7682 / 2021 . 


2021 ഏപ്രിൽ 20 . 


കൊട്ടാ ര ക്കര താലൂക്കിൽ വെളി നല്ലൂർ വില്ലേ ജിൽ 
കരിങ്ങന്നൂർ പി . ഒ . , രഞ്ജു വിലാസം വീട്ടിൽ കുമാരി , പി . 
12-1-2019 - ൽ മരണപ്പെട്ടുപോയി . പരേതയുടെ പേരിലുള്ള 
വിവിധ ആവശ്യങ്ങൾക്കുവേണ്ടി ഒരവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ മകൾ ടിയിൽ മഞ്ജു , റ്റി . 
കൊട്ടാ ര ക്ക് ര ത ഹ ശീൽ ദാർ മു മ്പാകെ ബോധിപ്പിച്ച് 
അപേക്ഷയിൻമേൽ അന്വേഷണവും അവകാശ വിചാരണയും 
നട ത്തി യ തിൽ പരേ തയുടെ അ വ കാ ശി കളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നറിയുന്നു . 


കൊട്ടാ ര ത ര താലൂക്കിൽ വെട്ടിക്ക വല വില്ലേ ജിൽ 
പനവേലി പി . ഒ . , ആര്യ ഭവനിൽ പി . വിദ്യാധരൻ 8-2-2021 - ൽ 
മരണപ്പെട്ടുപോയി . പരേതന്റെ പേരിലുള്ള ബാങ്കിടപാടുകൾക്കും 
മറ്റ് ഇതര ആവശ്യങ്ങൾക്കുംവേണ്ടി ഒരവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ മകൾ ടിയിൽ ആര്യ , വി . എസ് . 
കൊട്ടാ ര ത ര ത ഹ ശീൽദാർ 

മു മ്പാകെ ബോധിപ്പിച്ച 
അപേക്ഷയിൻമേൽ അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തിയതിൽ പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


ബന്ധം 


1 


56 


ജയശ്രീ 
ആര്യ , വി . ജെ . 
പ്രിയങ്ക , വി . ജെ . 


ഭാര്യ 
മകൾ 


2 


33 


3 


32 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


മകൻ 


34 


രഞ്ജു , റ്റി . 
മഞ്ജു , റ്റി . 


2 


മകൾ 


33 


പരേ തയുടെ ഭർ ത്താ വ് 

മ ര ണ പ്പെട്ടിട്ടുള്ള താ ണ് . 
പരേതയുടെ നിയമാനുസൃത അവകാശികൾ ഇതിൽ മുകളിൽ 
രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് ഒരവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ 
പസി ദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവ സ ത്തി നകം 


പരേതന്റെ മാതാവ് മരണപ്പെട്ടിട്ടുള്ളതാണ് . പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ മുകളിൽ രേഖപ്പെടു ത്തി 
യിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് ഒരവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധം 
ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം കൊട്ടാരക്കര 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം 
സമർപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും തപാലിലും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
കൊട്ടാരക്കര . 

തഹശീൽദാർ . 


235 


Gaz . No. 28 / 2021 / DTP / ( CLR - Supplement ) . 

Digitally signed by Salim A 
Date : 2021.08.26 10:36:28 
+ 05'30 ' 


Salim A 


